Regn . No. KERBIL /2012 / 45073 

dated 5 - 9 -2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


ക 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012 -14 


KITV(N)/ 34 


GOVERNN 


കേരള 
- 


ട് സർക്കാ 


NMENT OF 


0 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


23rd July 2013 
2013 ജൂലൈ 23 


Vol. II 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 2 


നമ്പർ 


1st Sravana 1935 
1935 ശ്രാവണം 1 


PART III 


Industries Department 


പ്ലെയിം നോട്ടീസ് 


നമ്പർ എൽ. ക്യൂ / 10 / 54/ 2012. 


2012 ഒക്ടോബർ 4. 


ടി ഉത്ത രവ് പ്രകാരം സം ഘ ത്തിന്റെ ഇട പാ ടു കൾ 
അവസാനിപ്പിച്ച് സംഘം നിർത്തൽ ചെയ്യാൻ പോകുന്നതിനാൽ 
ടി സംഘത്തിൽ നിന്നും വല്ല മുതലും ലഭിക്കുവാൻ അവകാശ 
പ്പെട്ടവർ ആ വക അവകാശങ്ങളെപ്പറ്റി ഈ നോട്ടീസ് പരസ്യ 
പ്പെടുത്തുന്ന തീയതി മുതൽ രണ്ട് മാസത്തിനകം താഴെ ഒപ്പിട്ട 
ലിക്വിഡേറ്ററെ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണെന്ന് ഇതിനാൽ 
ഏവരെയും അറിയിച്ചുകൊള്ളുന്നു . 


1969 - ലെ കേരള സഹകരണസംഘം ആക്ടിലെ 72 -ാം 
വകുപ്പ് അനുസരിച്ച് മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
മാനേജർ അവർകളുടെ 30- 3-2012 - ലെ സി. എം1/1680 /2008 -ാം 
നമ്പർ ഉത്തരവ് പ്രകാരം മലപ്പുറം ജില്ലയിൽ ചുങ്കത്തറ 
പഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന നിലമ്പൂർ പട്ടിക വർഗ്ഗ 
ഇഷ്ടിക തൊഴിലാളി വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ എസ്. (ഇൻഡ്) എം - 54 എന്ന സംഘ ത്തിന്റെ 
പ്രവർത്തനം അവ സാ നി പ്പി ക്കു ക യും , മലപ്പുറം ജില്ലാ 
വ്യ വ സായ കേന്ദ്ര ത്തിലെ സീനി യർ സഹ ക രണ 
ഇൻ സ് പെ ക്ടർ (എച്ച്. ക്യു . ) 1 & 2 ആയ എന്നെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരിക്കുന്നു . 


- മേൽപ്പറഞ്ഞ അവ ധി ക്കു ശേഷം കിട്ടുന്ന യാതൊരു 
അവകാശവാദങ്ങളും പരിഗണിക്കുന്നതല്ല. 


( ഒപ്പ്) 

ലിക്വിഡേറ്റർ 
| [ സീനിയർ സഹകരണ 
ഇൻസ്പെക്ടർ (എച്ച്. ക്യു .) 1 & 2). 


ജില്ലാ വ്യവസായ കേന്ദ്രം, 
മലപ്പുറം. 


